Kerala Gazette No . 29 dated 15th July 2008. 
PART I 


Section iii 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 

2008 ജനുവരി 29 . 
നമ്പർ 1977/ ലെഗ്. ബി1/2008 / നിയമം. 

തിരുവനന്തപുരം, - 

1929 മാഘം 9 . 


| 2008 ജനുവരി 29 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . ശ്രീധരൻ പിള്ള, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G. 454/2008/DTP . 


2008 - ലെ 4 -ാം നമ്പർ ഓർഡിനൻസ് 


2008 - ലെ കേരള ജലവിതരണവും അഴുക്കുചാലും 
- സംബന്ധിച്ച ( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയൊൻപതാം സംവൽസരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1986 - ലെ കേരള ജലവിതരണവും അഴുക്കുചാലും സംബന്ധിച്ച 

ആക്റ്റ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക . - കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിൽ അല്ലാത്തതിനാലും, താൻ 
സത്വര നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപകാരം നൽകപ്പെട്ട അധികാ ര ങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 

1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ഓർഡിനൻസിന് 2008 - ലെ കേരള 
ജലവിതരണവും അഴുക്കുചാലും സംബന്ധിച്ച ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് 
പറയാം. 

- (2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 

2. 1986 - ലെ 14 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1986 - ലെ കേരള ജലവിതരണവും അഴുക്കു 
ചാലും സംബന്ധിച്ച ആക്റ്റിന് ( 1986- ലെ 14 ), ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് 
പരാമർശിക്കപ്പെടുക) 3 മുതൽ 27 വരെയുള്ള വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന 
ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 
3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്റ്റിന്റെ 2 -ാം വകുപ്പിൽ, 

| (i) ( vii) -ാം ഖണ്ഡത്തിന് പകരം, താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ട 
താണ്, അതായത്: 


- "( vii ) “ ഗാർഹിക മലിനജലം എന്നാൽ ഏതെങ്കിലും വീട്ടിൽ നിന്നോ 
അല്ലെങ്കിൽ താമസസ്ഥലത്തുനിന്നോ ഉള്ള ജലപാനം, കുളി, വതസാനം, അലക്ക്, 
പാചകം എന്നിവപോലെ വ്യക്തിപരവും സാധാരണവുമായ മാനുഷിക പ്രവർത്തനങ്ങൾ 
കാരണമായി ഉണ്ടാകുന്നതുമായ മലിനജലം എന്നർത്ഥമാകുന്നു ; 


- (ii) (x) -ാം ഖണ്ഡത്തിന് ശേഷം, താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത് 


“ (xഎ ) “ ലൈസൻസുള്ള പ്ലംബർ എന്നാൽ 43 - ഉം 47 - ബിയും വകുപ്പു 
കൾക്കുകീഴിൽ ഏതെങ്കിലും വാട്ടർ കണക്ഷനോ അല്ലെങ്കിൽ ഗാർഹിക അല്ലെങ്കിൽ 
ഗാർഹികേതര അഴുക്കുചാൽ അധികാരസ്ഥാനത്തിന്റെ അഴുക്കുചാലുമായി ബന്ധിപ്പി 
ക്കുന്നത് സംബന്ധിച്ച പണികൾ ചെയ്യുന്നതിനുവേണ്ടി അധികാരസ്ഥാനം നൽകിയിട്ടുള്ള 
ലൈസൻസുള്ള ഒരു പ്ലംബർ എന്നർത്ഥമാകുന്നു ; ” 

(iii) (xv ) -ാം ഖണ്ഡത്തിന് ശേഷം, താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: 

-- ""(XVX ) “ ഗാർഹികേതര മലിനജലം എന്നാൽ ഗാർഹിക മലിനജലം 
അല്ലാത്ത ഓവുവെള്ളവും വ്യാവസായിക ഓവുവെള്ളംഉൾപ്പെടെയും ” എന്ന് അർത്ഥ 
മാകുന്നു ; 

- (iv ) ( XXXvi) -ാം ഖണ്ഡത്തിൽ “പായ്ക്ക് ചെയ്ത ജലം, മിനറൽ വാട്ടർ, 
എയറേറ്റഡ് വാട്ടർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്കരിച്ച് ജലം അല്ലെങ്കിൽ ജല 
വിതരണത്തിന് ആവശ്യമായ സാധനങ്ങളോ സാമഗ്രികളോ ഉത്പാദിപ്പിക്കുന്നതിനും, 
വിപണനം നടത്തുന്നതിനും, ശേഖരിക്കുന്നതിനും വേണ്ടിയുള്ള യൂണിറ്റുകളും എന്ന 
വാക്കുകൾ അവസാനഭാഗത്ത് ചേർക്കേണ്ടതാണ്. 
-- 4. 4 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 4 -ാം വകുപ്പിൽ, - 

(i) ( സി ) ഖണ്ഡത്തിനുപകരം, താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “( സി ) ജലവിഭവ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഗവൺമെന്റ് സെക്രട്ടറി, 
എക്സ് ഒഫിഷ്യാ; ” 

(ii ) ( ഇ ) ഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 

“( ഇ ) തദ്ദേശ സ്വയംഭരണ ( അർബൻ) വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന 
ഗവൺമെന്റ് സെക്രട്ടറി, എക്സ് ഒഫിഷ്യാ; ” 

- (iii) (എഫ്) ഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “(എഫ്) തദ്ദേശ സ്വയംഭരണ (റൂറൽ) വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന 
ഗവൺമെന്റ് സെക്രട്ടറി, എക്സ് ഒഫിഷ്യാ; 
-- 5. 14 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 14 -ാം വകുപ്പിൽ, 

(i) (x ) -ാം ഖണ്ഡത്തിൽ അവസാനഭാഗത്തുള്ള “ ഉം ” എന്ന വാക്ക് വിട്ടുകള 
യേണ്ടതാണ്. 

(i ) ( x ) -ാം ഖണ് ഡ ത്തിനു ശേഷം, താഴെ പ്പ റ യു ന്ന ഖണ്ഡങ്ങ ൾ 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“(Xഎ ) പായ്ക്ക് ചെയ്ത ജലം, മിനറൽ വാട്ടർ, എയ് റേറ്റഡ് വാട്ടർ 
അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്കരിച്ച ജലവും ജലവിതരണത്തിനും അഴുക്കുചാൽ 
നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങളോ സാമഗ്രികളോ ഉൽപ്പാദിപ്പിക്കുന്നതിനും 
വിപണനത്തിനും വേണ്ടി വ്യവസ്ഥ ചെയ്യൽ; 


( X ബി ) അധികാരസ്ഥാന ത്തിന്റെ മുകളിൽ പറഞ്ഞ പ്രവർത്ത ന ങ്ങൾക്ക് 
അനുബന്ധമായോ, ആകസ്മികമായോ, പരിണിതഫലമായോ ആയ ഏതെങ്കിലും മറ്റു 
കാര്യങ്ങൾ; കൂടാതെ ” 
- 6. 15 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 15 -ാം വകുപ്പ് (2) -ാം 
ഉപ വ ക പ്പിൽ, ( viii ) - ാം ഖണ് ഡ ത്തി നു ശേഷം, താഴെ പ്പ റ യു ന്ന ഖണ് ഡം 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

"( viii എ ) അധികാരസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന 
സാധനങ്ങൾ അല്ലെങ്കിൽ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന 
ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കമ്പനികളിൽ സർക്കാരിന്റെ 
മുൻകൂർ അനുമതിയോടുകൂടി, ഫണ്ടുകൾ നിക്ഷേപം നടത്തുക . 

- 7. 15എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്ടിലെ 15 -ാം 
വകുപ്പിനുശേഷം, താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“15 എ പായ് ക്ക് ചെയ്ത ജലം, മിന റൽ വാട്ടർ മുത ലാ യ വ യുടെ 
ഉൽപ്പാദനവും വിപണനവും. ഈ ആക്റ്റിലെ മറ്റു വ്യവസ്ഥകളിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, റെഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള 
രീതിയിൽ, പായ്ക്ക് ചെയ്ത ജലം, മിനറൽ വാട്ടർ, എയറേറ്റഡ് വാട്ടർ അല്ലെങ്കിൽ 
മറ്റേതെങ്കിലും സംസ് ക രിച്ച ജല വും , ജല വി ത ര ണ ത്തിനും അഴു ക്കു ചാൽ 
നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളും സാമഗ്രികളും ഉത്പാദിപ്പിക്കുന്നതിനും 
വിപണനം നടത്തുന്നതിനും വില്പനയ്ക്കും അധികാരസ്ഥാനത്തിന് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 

8. 33 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 33 -ാം വകുപ്പിനുപകരം, 
താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“33. മീറ്റർ വാടക . -- അധികാരസ്ഥാനം നൽകിയ മീറ്ററുകൾക്ക്, റെഗുലേഷനു 
ക ളാൽ വ്യവസ്ഥ ചെയ്യ പ്പെടുന്ന അങ്ങ നെയുള്ള നിരക്കു ക ളിൽ മീറ്റർ വാടക 
അധികാരസ്ഥാനത്തിന് ചുമത്താവുന്നതാണ്. 
- 9. 38 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 38 -ാം വകുപ്പിൽ, 

- (i) ( 1) - ഉം ( 2)- ഉം ( 3)- ഉം ഉപവകുപ്പുകൾക്ക് പകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

“(1) ഏതെങ്കിലും കെട്ടിട പരിസരത്തിന്റെ ഉടമസ്ഥനോഅല്ലെങ്കിൽ ഉടമസ്ഥൻ 
എഴുതി നൽകിയ സമ്മതത്തിൻമേൽ താമസക്കാരനോ അധികാരസ്ഥാനത്തിന് നൽകിയ 
അപേക്ഷയിൻമേൽ, റെഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള 
നിബന്ധനകളിലും ഉപാധികളിൻമേലും അധികാരസ്ഥാനം ഗാർഹികാവശ്യങ്ങൾക്കായി 
ജലവിതരണം അനുവദിക്കേണ്ടതാണ് . 

( ii ) (4 )- ഉം (5) - ഉം ( 6)- ഉം ഉപവകുപ്പുകൾക്ക് (2) - ഉം ( 3)- ഉം ( 4)- ഉം ഉപവകുപ്പു 
കളായി, യഥാക്രമം പുനരക്കമിടേണ്ടതാണ്. 

(iii ) അപ്രകാരം പുനരക്കമിട്ട ( 4 ) -ാം ഉപവകുപ്പിനു ശേഷം താഴെപ്പറയുന്ന 
ഉപവകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


( 6 


| (5) ഏതെങ്കിലും കണക്ഷനോ അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തിനു വരുന്ന 
ചെലവ് അപേക്ഷകൻ വഹിച്ചിരുന്നാൽപ്പോലും മീറ്റർ പോയിന്റു വരെയുള്ള പൈപ്പ് 

ലൈനിൻമേലുള്ള ഉടമാവകാശവും നിയന്ത്രണവും അധികാരസ്ഥാനത്തിൽ നിക്ഷിപ്ത 
മായിരിക്കുന്നതാണ്. 

- 10 . 38എ , 38ബി എന്നീ പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്ടിലെ 
38 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പുകൾ, കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “38എ . ഫ്ളാറ്റുകൾക്കും ബഹുനില കെട്ടിടങ്ങൾക്കുമുള്ള ജലവിതരണം. ഈ 
ആക്റ്റിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും, ( 2) -ാം ഉപവകുപ്പിന് വിധേയമായി, 
അധികാരസ്ഥാനത്തിന്, ജലസംഭരണികൾ, ടാങ്കുകൾ, കുളങ്ങൾ, തറനിരപ്പിലുള്ള ജല 
സംഭരണികളും മുഖേന ബഹുനില കെട്ടിടങ്ങൾക്കും ഫ്ളാറ്റുപോലെയുള്ള കെട്ടിട 
ങ്ങൾക്കും, റെഗുലേഷനുകളാൽ വ്യവസ്ഥചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള നിബന്ധന 
കൾക്കും ഉപാധികൾക്കും വിധേയമായി, ജലം വിതരണം നടത്താവുന്നതാണ്. 

(2 ) (1) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെടുന്ന ജലവിതരണം 150 മി . മീ . 
അല്ലെങ്കിൽ അതിൽ കുറവോ വ്യാസമുള്ള വിതരണത്തിനുള്ള പ്രധാന കുഴലിൽ 
നിന്നും നടത്തുവാൻ പാടുള്ളതല്ല. 

- 38ബി. ജലവിതരണ കണക്ഷനുകളിലുന്മേലുള്ള നിയന്ത്രണം. - ഉടമാവകാശം 
ഗണിക്കാതെ , എല്ലാ ജലവിതരണ കണക്ഷനുകളും അധികാരസ്ഥാനത്തിന്റെ നിയന്ത 
ണത്തിൻ കീഴിലായിരിക്കുന്നതും ചട്ടങ്ങളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള 
രീതിയിൽ മാത്രം ശരിയാംവണ്ണം സംരക്ഷിക്കപ്പെടുന്നതും, മാറ്റം വരുത്തപ്പെടുന്നതും 
അല്ലെങ്കിൽ കേടുപാടുകൾ തീർക്കപ്പെടുന്നതുമാണ്. 

11. 40 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 40 -ാം വകുപ്പിൽ, (4 ) -ാം 
ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- "“(5) ഏതൊരു പൊതു ഐഡന്റിൽ നിന്നുള്ള ജലവും ഏതൊരു ഗാർഹികേതര 
ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടുള്ളതല്ല . 

(6) ജലം ചോർത്തിയെടുക്കുന്നതിനുവേണ്ടി ബാഹ്യ ഉപകരണങ്ങളോ പൈപ്പു 
കളോ ഹോസോ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങളോഏതൊരു പൊതു ഹൈഡന്റുമായി 
ബന്ധിപ്പിക്കുവാൻ പാടുള്ളതല്ല. 

(7 ) ഏതൊരു പൊതു ഹൈഡന്റുകളുടെ ചുവട്ടിലോ അല്ലെങ്കിൽ സമീപത്തോ, 
ഏതെങ്കിലും മൃഗത്തിനെ കഴുകുകയോ അല്ലെങ്കിൽ വാഹനം, വസ്ത്രം, ഗൃഹോപകരണം 
അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുവസ്തുക്കൾ വൃത്തിയാക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. 

- 12. 40 എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്റ്റിലെ 40 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“40എ . പൊതുഐഡന്റുകളുടെ നിയമവിരുദ്ധ ഉപയോഗത്തിനുള്ള ശിക്ഷ - 
പൊതു ഹൈഡന്റിൽ നിന്നും നിയമവിരുദ്ധമായി ജലം വലിച്ചെടുക്കുകയോ അല്ലെങ്കിൽ 
എടുക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും പതിനായിരം 
രൂപ വരെയാകാവുന്ന പിഴയോ, ആറുമാസകാലയളവിൽ കൂടാതെയുള്ള തടവോ 
അല്ലെങ്കിൽ അവ രണ്ടുംകൂടിയോ നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ” 


- 13. 42 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 42 -ാം വകുപ്പിനുപകരം 
താഴെപ്പറയുന്ന വകുപ്പുകൾ ചേർക്കേണ്ടതാണ്, അതായത്: 

- “42. വാട്ടർ മീറ്ററുകൾക്കുള്ള വ്യവസ്ഥ . (1) അധികാരസ്ഥാനത്തു നിന്നുള്ള 
അംഗീകാരം വാങ്ങിയതിനു ശേഷം ഉപഭോക്താവ് ഒരു വാട്ടർമീറ്റർ നൽകേണ്ടതും 
അതിനെ തന്റെ വീട്ടു വളപ്പിലുള്ള അധികാരസ്ഥാനത്തിന്റെ വാട്ടർവർക്സസുമായി 
ബന്ധിപ്പിച്ചിരിക്കുന്ന, സർവ്വീസ് പൈപ്പുകളുമായി ബന്ധിപ്പിക്കേണ്ടതുമാണ്. 

(2 ) അധികാരസ്ഥാനം അപ്രകാരം ആവശ്യപ്പെടുമ്പോഴെല്ലാം ഉപഭോക്താവ് 
തന്റെ വീട്ടു വളപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ മീറ്ററിനെ തന്റെ സ്വന്തം ചെലവിൽ 
കേടുപാടു തീർക്കുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യേണ്ടതാണ്. 

| (3) (1) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഏതെങ്കിലും 
കണക്ഷനിൽ എവിടെയെങ്കിലും അധികാരസ്ഥാനത്തിന് യുക്തമെന്ന് തോന്നുന്ന പക്ഷം, 
അതിന്റെ സ്വന്തം വാട്ടർ മീറ്ററുകൾ സ്ഥാപിക്കാൻ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

- (4) വാട്ടർമീറ്ററുകൾക്കുള്ള വ്യവസ്ഥയും അതിന്റെ കണക്ഷൻ മാറ്റിവയ്ക്കലും, 
ഉപയോഗം, സംരക്ഷണം, അത്തരം മീറ്ററുകളുടെ പരിശോധനയും അവയുടെ സ്ഥാപിക്ക 
ലിനുള്ള ചെലവും, അവയുടെ വാടകയും ഈട്നൽകുന്നതും അതുമായി ബന്ധപ്പെട്ട 
എന്തെങ്കിലുമുണ്ടെങ്കിൽ അതും റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടേണ്ടതാണ്. 

42എ . മീറ്ററുകളുടെ കൃത്യത സംബന്ധിച്ച അനുമാനം. ഈ നിയമത്തിൻകീഴിൽ 
ഒരു മീറ്റർവഴി ജലവിതരണം നടത്തുമ്പോൾ മീറ്റർ സൂചിപ്പിക്കുന്ന അളവ് ഉപയോഗിച്ച 
തായി, മറിച്ച് തെളിയിക്കാത്തപക്ഷം അനുമാനിക്കേണ്ടതാണ്. 

14. 43 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിന്റെ 43 -ാം വകുപ്പിനുപകരം 
താഴെപ്പറയുന്ന വകുപ്പുകൾ ചേർക്കേണ്ടതാണ്, അതായത്: 

“43. വാട്ടർ കണക്ഷനുമായി ബന്ധപ്പെട്ട പണികൾ, വിശേഷനിർദ്ദേശങ്ങൾ 
മുതലായവ്രപ്രകാരം ലൈസൻസുള്ള പ്ലംബർമാർ ചെയ്യേണ്ടതാണെന്ന്. (1) അധികാര 
സ്ഥാനത്തിന്റെ ലൈസൻസുള്ള ഒരു പ്ലംബറോ അല്ലെങ്കിൽ അത് യഥാവിധി അധികാര 
പ്പെടുത്തിയിട്ടുള്ള ഒരാളോ അല്ലാതെയുള്ള യാതൊരാളും ഒരു വാട്ടർ കണക്ഷനുമായി 
ബന്ധ പ്പെട്ട, നിസ്സാര സ്വഭാ വ ത്തി ലു ള്ള ത ല്ലാ ത്ത , ഏതെ ങ്കിലും പണിചെയ്യാൻ 
പാടില്ലാത്തതും അങ്ങനെയുള്ള പണി ചെയ്യിക്കുന്നതിന് അങ്ങനെയുള്ള ഒരാളെയല്ലാതെ 
മറ്റൊരാളെയും യാതൊരാളും അനുവദിക്കാൻ പാടില്ലാത്തതുമാണ്; 


- ( 2) ഏതെങ്കിലും അങ്ങനെയുള്ള പണി ചെയ്യുന്നതിന് ലൈസൻസുള്ള ഒരു 
പ്ലംബറെ നിയോഗിക്കുന്ന ഏതൊരാളും, റെഗുലേഷനുകളിൽ വ്യവസ്ഥചെയ്യപ്പെടുന്ന 
അങ്ങ നെ യുള്ള രീതി യിൽ ചെയ്തതോ അല്ലെങ്കിൽ ചെയ്യാൻ പോകു ന്നതോ 
ആയ അങ്ങനെയുള്ള പണികളുടെ വിശദാംശങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ 
നൽകേണ്ടതാണ്; 


- ( 3) ലൈസൻസുള്ള ഒരു പ്ലമ്പറും അങ്ങനെയുള്ള പണികളുടെ നടപ്പാക്കലു 
മായി ബന്ധപ്പെട്ട് റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ 
അധികാരസ്ഥാനം വിനിർദ്ദേശിക്കുന്നതോ ആയ ഏതെങ്കിലും വിശേഷ നിർദ്ദേശങ്ങളോ 
നിലവാരങ്ങളോ ലംഘിക്കാനോ ഗുണനിലവാരം കുറഞ്ഞ പദാർത്ഥങ്ങൾ, ഉപകരണങ്ങൾ 
അല്ലെങ്കിൽ ഫിറ്റിംഗുകൾ ഉപയോഗിച്ച് അങ്ങനെയുള്ള പണികൾ ചെയ്യുവാൻ പാടുള്ളതല്ല. 

| ( 4) (1)- ( 2) - (3) - ഉപവകുപ്പുകൾ ലംഘിച്ചുകൊണ്ട്ഏതെങ്കിലും അങ്ങനെ 
യുള്ള പണി ചെയ്യുന്നിടത്ത് അങ്ങനെയുള്ള കണക്ഷനുകൾ നിരസിക്കേണ്ടതോ അല്ലെ 
ങ്കിൽ വിച്ഛേദിക്കപ്പെടേണ്ടതോ ആണ്; 

(5) അധികാരസ്ഥാനം, റഗുലേഷനുകളാൽ, കാലാകാലങ്ങളിൽ, അങ്ങനെയുള്ള 
ഓരോതരം പണിക്കും ലൈസൻസുള്ള പ്ലംബർമാർക്ക് കൊടുക്കേണ്ടതായ കൂലി 
നിശ്ചയിക്കേണ്ടതാണ്; 


- ( 6 ) ലൈസൻസുള്ള ഒരു പ്ലംബറും ( 5) -ാം ഉപവകുപ്പുപ്രകാരം അധികാര 
സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്ന നിരക്കിനേക്കാൾ കൂടിയ കൂലി അങ്ങനെയുള്ള ഏതെ 
ങ്കിലും പണിക്ക് ആവശ്യപ്പെടാനോ കൈപ്പറ്റാനോ പാടുള്ളതല്ല ; 

- ( 7) ഈ വകുപ്പിലേയോ അല്ലെങ്കിൽ റെഗുലേഷനുകളിലെയോ വ്യവസ്ഥകൾ 
ലംഘിച്ചുകൊണ്ട്ഏതെങ്കിലും ലൈസൻസുള്ള പ്ലംബർ ഏതെങ്കിലും അങ്ങനെയുള്ള 
പണി ചെയ്യുകയാണെങ്കിൽ, അയാൾക്കെതിരെ ഏതെങ്കിലും ക്രിമിനൽ നടപടികൾ 
എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഗണിക്കാതെ അയാളുടെ ലൈസൻസ് 
സസ്പെൻഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ റദ്ദാക്കപ്പെടുകയോ ചെയ്യേണ്ടതാണ്. 


- 15. 43എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. -- പ്രധാന ആക്റ്റിലെ 43 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“43എ . ലൈസൻസുള്ള പ്ലംബർമാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ. - 43 -ാം വകുപ്പിന്റെ 
(3) -ാം ഉപവകുപ്പോഅല്ലെങ്കിൽ (6) -ാം ഉപവകുപ്പോ ലംഘിക്കുന്ന ലൈസൻസുള്ള 
പ്ലംബർ ആരായിരുന്നാലും, ആറുമാസക്കാലയളവ് വരെയാകാവുന്ന തടവോ അല്ലെങ്കിൽ 
പതിനായിരം രൂപവരെയാകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകി ശിക്ഷി 
ക്കപ്പെടേണ്ടതാണ്. 


16 . 45എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. -- പ്രധാന ആക്ടിന്റെ 45 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“45എ പിഴ അഥവാ നഷ്ടപരിഹാരം നൽകുന്നതിന് അധികാരസ്ഥാനത്തിന് 
ബാദ്ധ്യതയില്ലെന്ന്. ജലദൗർലഭ്യമോ അല്ലെങ്കിൽ ആകസ്മിക സംഭവമോ അല്ലെങ്കിൽ 
ഏതെങ്കിലും വാട്ടർവർക്സിന്റെ പൈപ്പ് വീണ്ടും ഇടുന്നതോ കേടുപാടുകൾ തീർക്കു 
ന്നതോ സംബന്ധിച്ച പണിയോ അല്ലെങ്കിൽ മറ്റ് ഒഴിച്ചുകൂടാനാവാത്ത കാരണങ്ങളാലോ 
ജലവിതരണം വിച്ഛേദിക്കപ്പെട്ടാൽ ഏതൊരാൾക്കും ഉണ്ടാകുന്ന നഷ്ടത്തിനോ കേടിനോ 
അല്ലെങ്കിൽ ദുരി ത ത്തിനോ അധികാര സ്ഥാ ന ത്തിന് യാതൊരു തരത്തിലുള്ള 
ബാദ്ധ്യതയും ഉണ്ടായിരിക്കുന്നതല്ല . 


- 17 . 46 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്റ്റിന്റെ 46 -ാം വകുപ്പ് (1) -ാം ഉപവ 
കുപ്പ് ( സി ) ഖണ്ഡത്തിൽ “ഏതെങ്കിലും ജലമാർഗ്ഗത്തിൽനിന്നോ എന്ന വാക്കുകൾക്കു 
ശേഷം “ഏതെങ്കിലും യാന്ത്രികമായതോ അല്ലെങ്കിൽ മറ്റ് ഉപകരണത്തോടുകൂടിയോ 
അല്ലാതെയോ” എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. 

18. 46എ , 46ബി, 46സി, 46ഡി, 46ഇ എന്നീ പുതിയ വകുപ്പുകളുടെ കൂട്ടിച്ചേർക്കൽ. - 
പ്രധാന ആക്ടിലെ 46 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: 

- “ 46എ . സ്ഥലം, കുഴലുകൾ മുതലായവയ്ക്ക് മുകളിൽ കെട്ടിടങ്ങൾ മുതലായവ 
നിർമ്മിക്കുന്നതിന്മേലുള്ള നിരോധനം. ( 1) ഏതൊരാളും അധികാരസ്ഥാനത്തിന്റെ 
അനുവാദം കൂടാതെ അധികാരസ്ഥാനത്തിന് സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലം 
അല്ലെങ്കിൽ കുഴലുകൾ അല്ലെങ്കിൽ പ്രധാന കുഴലുകൾ എന്നിവയ്ക്ക് മുകളിലായി 
ഏതെങ്കിലും സ്വകാര്യനിരത്ത്, കെട്ടിടം, ഭിത്തി, വേലി അല്ലെങ്കിൽ മറ്റുതരത്തിലുള്ള 
എടുപ്പുകളോ നിർമ്മിക്കുവാൻ പാടുള്ളതല്ല. 

- (2) അധികാരസ്ഥാനത്തിന് സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലം അല്ലെങ്കിൽ 
കുഴലുകൾ അല്ലെങ്കിൽ പ്രധാന കുഴലുകളിൽ ഏതെങ്കിലും സ്വകാര്യനിരത്ത് നിർമ്മിക്കു 
കയോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടം, ഭിത്തി, വേലി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള 
എടുപ്പുകളോ ഉയർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അധികാരസ്ഥാനം അത് നീക്കം 
ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് യുക്തമെന്ന് തോന്നുന്ന മറ്റു വിധത്തിൽ കൈകാര്യം 
ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. 

(3) ഇപ്രകാരം ചെയ്യുമ്പോൾ അധികാരസ്ഥാനത്തിന് ഉണ്ടാകുന്ന ചെലവുകൾ 
സ്വകാ ര്യ നി ര ത്തിന്റെയോ അല്ലെങ്കിൽ കെട്ടിട ത്തി ന്റെ യോ , വേലി യു ടെ യോ , 
ഭിത്തിയുടെയോ അല്ലെങ്കിൽ മറ്റ് എടുപ്പുകളുടെയോ ഉടമസ്ഥനാൽ നൽകപ്പെടേണ്ടതും 
അല്ലെങ്കിൽ, അതത് സംഗതിപോലെ, കുറ്റംചെയ്ത ആളിൽ നിന്നും, ഈ ആക്റ്റിൻ 
കീഴിൽ, കുടിശ്ശികയായിട്ടുള്ള ചാർജ്ജായി ഈടാക്കേണ്ടതാണ്. 

- 46 ബി . ജലം ചോർത്തൽ അല്ലെങ്കിൽ നിയ മ വി രു ദ്ധ മായ കണക്ഷൻ 
എടുത്താലുള്ള ശിക്ഷ . - ( 1) ആരെങ്കിലും, ജലം മോഷ്ടിക്കണമെന്ന ഉദ്ദേശ്യത്തോടെ, 
അധികാരസ്ഥാനത്തിന്റെ പ്രധാന കുഴലുകളിൽനിന്നോ സർവ്വീസ് കുഴലുകളിൽനിന്നോ 
അധികാരസ്ഥാനത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ജലം ചോർത്തുകയോ അല്ലെങ്കിൽ 
ഏതെങ്കിലും കണക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ കണക്ഷൻ എടുക്കുന്നതിന് 
ഇടവരുത്തുകയോ ചെയ്താൽ, 

- (i) ജലം ഗാർഹികാവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള 
താണെങ്കിൽ, ആദ്യകുറ്റസ്ഥാപനത്തിന്മേൽ പതിനായിരം രൂപ വരെയാകാവുന്ന പിഴയും 
രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റസ്ഥാപനത്തിന്റെ സംഗതിയിൽ ആറുമാസ 
കാലയളവിൽ കവിയാതെയുള്ള തടവും, ഇരുപത്തയ്യായിരം രൂപ വരെയാകാവുന്ന 
പിഴയും; 

( ii ) ജലം ഗാർഹികേതര ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചു 
കൊണ്ടുള്ളതാണെങ്കിൽ, ആദ്യകുറ്റസ്ഥാപനത്തിന്മേൽ അൻപതിനായിരം രൂപ വരെയാകാ 
വുന്ന പിഴയും രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റസ്ഥാപനത്തിന്റെ സംഗതിയിൽ 
രണ്ടുവർഷ കാലയളവിൽ കവിയാതെയുള്ള തടവും, ഒരു ലക്ഷം രൂപ വരെയാകാവുന്ന 
പിഴയും, 

നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 


46സി. മറ്റ് ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ . - ആരെങ്കിലും, 
ഒരു ഉപഭോക്താവായിരിക്കെ , ജലം മോഷ്ടിക്കണമെന്നുള്ള ഉദ്ദേശ്യത്തോടെ ഒരു വാട്ടർ 
മീറ്ററിൽ കേട് വരുത്തുകയോ കൃത്രിമം കാണിക്കുകയോ അല്ലെങ്കിൽ കൃത്രിമം 
കാണിച്ച ഒരു വാട്ടർ മീറ്റർ സ്ഥാപിക്കുകയോ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൃത്യവും 
ശരിയായതുമായ ജലവിതരണത്തിന്റെ മീറ്ററിംഗിനെ തടസ്സപ്പെടുത്തുന്നവിധത്തിലുള്ള 
ഏതെങ്കിലും ഉപകരണമോ രീതിയോ ഉപയോഗിക്കുകയോ ചെയ്താൽ, - 

(1) അയാൾ ഒരു ഗാർഹിക ഉപഭോക്താവാണെങ്കിൽ, ആദ്യകുറ്റസ്ഥാപനത്തിന്മേൽ 
പതിനായിരം രൂപവരെയാകാവുന്ന പിഴയും രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റ 
സ്ഥാപനത്തിന്റെ കാര്യത്തിൽ ആറുമാസ കാലയളവിൽ കവിയാതെയുള്ള തടവും 
ഇരുപത്തയ്യായിരം രൂപ വരെയാകാവുന്ന പിഴയും; 

(ii) അയാൾ ഒരു ഗാർഹികേതര ഉപഭോക്താവാണെങ്കിൽ, ആദ്യകുറ്റസ്ഥാപന 
ത്തിന്മേൽ അൻപതിനായിരം രൂപവരെയാകാവുന്ന പിഴയും രണ്ടാമത്തെയോഅല്ലെങ്കിൽ 
തുടർന്നുള്ള കുറ്റസ്ഥാപനത്തിന്റെ കാര്യത്തിൽ രണ്ടുവർഷകാലയളവിൽ കവിയാതെയുള്ള 
തടവും ഒരു ലക്ഷം രൂപ വരെയാകാവുന്ന പിഴയും, 
നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 

- 46ഡി. അനധികൃത ഉപയോഗം, മോഷണം മുതലായവയുടെ സംഗതിയിൽ 
ജലത്തിന്റെ ചാർജ്ജ് തിട്ടപ്പെടുത്തൽ. ( 1) ഏതെങ്കിലും സ്ഥലമോ, കെട്ടിട പരിസരങ്ങളോ, 
വാട്ടർ മീറ്ററുകളോ, മറ്റ് ഏതെങ്കിലും ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ 
സൂക്ഷിക്കുന്ന ഏതെങ്കിലും രേഖയോ അധികാരസ്ഥാനത്തിന്റെ അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥൻ പരിശോധിക്കു മ്പോൾ ഏതെങ്കിലും ഉപഭോക്താവ് ജല ത്തിന്റെ 
അനധികൃത ഉപയോഗമോ അല്ലെങ്കിൽ മോഷണമോ നടത്തുന്നതായി ബോധ്യം 
വന്നാൽ, അദ്ദേഹത്തിന്, ഉപഭോക്താവിനെതിരെ എടുക്കാവുന്ന ക്രിമിനൽ നടപടി 
എന്തുതന്നെ ആയിരുന്നാലും, ജലത്തിന്റെ അത്തരം അനധികൃത ഉപയോഗത്തിനോ 
അല്ലെങ്കിൽ മോഷണത്തിനോ അദ്ദേഹത്തിന് ന്യായമെന്നു തോന്നുന്ന ജലത്തിന്റെ 
ചാർജ്ജ്താൽക്കാലികമായി തിട്ടപ്പെടുത്താവുന്നതാണ്. 

- ( 2) റെഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന, അങ്ങനെയുള്ള രീതിയിൽ 
താൽക്കാലിക തിട്ടപ്പെടുത്തലിന്റെ ഉത്തരവ് ഉപഭോക്താവിന് നൽകേണ്ടതാണ്. 

(3) അധികാരസ്ഥാനത്തിന്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻമുൻപാകെ, 
(2 ) -ാം ഉപവകുപ്പ് പ്രകാരം ഒരു നോട്ടീസ് ഏത് ഉപഭോക്താവിനാണോ നൽകിയത് 
അയാൾക്ക്, താൽക്കാലിക തിട്ടപ്പെടുത്തലിനെതിരെ, ആക്ഷേപം, എന്തെങ്കിലുമുണ്ടെങ്കിൽ, 
ഫയൽ ചെയ്യുന്നതിന് അവകാശം ഉണ്ടായിരിക്കുന്നതും, അദ്ദേഹം, അങ്ങനെയുള്ള 
ഉപഭോക്താവിനെ കേൾക്കാനുള്ള ന്യായമായ ഒരു അവസരം നൽകിയതിനുശേഷം 
അങ്ങ നെ യുള്ള ഉപഭോക്താവ് നൽകേണ്ടതായ ജല ത്തിന്റെ ചാർജ്ജിന്റെ ഒരു 
അന്തിമ തിട്ടപ്പെടുത്തൽ ഉത്തരവ് പാസാക്കാവുന്നതാണ്. 

( 4 ) താൽക്കാ ലിക തിട്ട പ്പെ ടു ത്ത ൽ ഉത്ത രവ് നൽകപ്പെട്ട ഏതൊരു 
ഉപഭോക്താവും അത്തരം തിട്ടപ്പെടുത്തൽ സ്വീകരിക്കേണ്ടതും, തിട്ടപ്പെടുത്തിയ തുക ആ 
ആവശ്യത്തിനുവേണ്ടി അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻമുൻപാകെ അത്തരം 
താൽക്കാലിക തിട്ടപ്പെടുത്തൽ ഉത്തരവ് ലഭിച്ച് ഏഴുദിവസത്തിനകം, കെട്ടിവയ്ക്കേണ്ടതാണ്. 


G . 454/2008/DTP . 


10 


- ( 5) ജലത്തിന്റെ അനധികൃത ഉപയോഗമോ മോഷണമോ നടന്നിട്ടുണ്ട്എന്ന 
നിഗമനത്തിൽ തിട്ടപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻഎത്തിച്ചേർന്നാൽ, അനധികൃത ഉപയോഗം 
നിർമ്മാണ ആവശ്യത്തിന്റെ സംഗതിയിലായിരുന്നുവെങ്കിൽ അനധികൃത ഉപയോഗം 
നിർമ്മാണം ആരംഭിച്ച തീയതി മുതൽ തുടരുകയായിരുന്നെന്നും അല്ലെങ്കിൽ അനധികൃത 
ഉപയോഗം മറ്റ് ആവശ്യത്തിന്റെ സംഗതിയിലായിരുന്നെങ്കിൽ അനധികൃത ഉപയോഗം 
തുടരുന്നതായി തിട്ടപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ കരുതുന്ന ഒരു തീയതി മുതൽ 
തുടരുകയായിരുന്നെന്നും, അല്ലെങ്കിൽ മോഷണത്തിന്റെ സംഗതിയിൽ മുൻപ് നടന്ന 
പരിശോധന തീയതി മുതലോ അല്ലെങ്കിൽ തിട്ടപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ കരുതുന്ന 
തീയതി മുതൽ, മോഷണം തുടർന്നുവരികയായിരുന്നുവെന്നും അനുമാനിക്കേണ്ടതാണ്: 

എന്നാൽ, ഉപഭോക്താവ് ഉത്തരവാദിത്തം നിരാകരിക്കാത്തപക്ഷം, അനധികൃത 
ഉപയോഗം, മോഷണം മുതലായവയുടെ കാലാവധികണക്കാക്കുമ്പോൾ തൊട്ടുമുൻപുള്ള 
പരിശോധന തീയതി മുതൽ ആറുമാസത്തിൽ കുറയുവാൻ പാടുള്ളതല്ല. 

| (6) അനധികൃത ഉപയോഗം നിർമ്മാണ പ്രവർത്തനത്തിനാണെങ്കിൽ, കെട്ടിട 
ത്തിന്റെ പ്ലിന്ത് ഏരിയായുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഗാർഹിക ആവശ്യത്തി 
നാണെങ്കിൽ സ്ഥലത്ത് താമസിക്കു ന്ന വരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലും 
അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കാണെങ്കിൽ സാധ്യതയുള്ള അളവിന്റെ 
അടിസ്ഥാനത്തിലും തിട്ടപ്പെടുത്തേണ്ടതാണ്. 

- (7 ) ഈ വകുപ്പ് പ്രകാരമുള്ള വെള്ളക്കരം റഗുലേഷനുകളാൽ വ്യവസ്ഥ 
ചെയ്യപ്പെടുന്ന മാർഗ്ഗനിർദ്ദേശ രേഖകൾ അനുസരിച്ച് തിട്ടപ്പെടുത്തേണ്ടതാണ്. 

-- 46ഇ . അപ്പീലുകളും അപ്പീലധികാരസ്ഥാനവും. - (1) 46ഡി വകുപ്പുപ്രകാരം 
പാസ്സാക്കിയ അന്തിമ ഉത്തരവിന്മേൽ സങ്കടമുള്ള ഏതൊരാൾക്കും, പ്രസ്തുതഉത്തരവ് 
മുതൽ മുപ്പത് ദിവസങ്ങൾക്കകം, ആ പ്രദേശത്ത് അധികാരിത ഉള്ള അധികാരസ്ഥാന 
ത്തിന്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക്, സർക്കാർ നിർണ്ണയിക്കപ്പെടുന്ന അങ്ങനെയുള്ള 
ഫോറത്തിലും അങ്ങനെയുള്ള രീതിയിലും അങ്ങനെയുള്ള ഫീസിനോടൊപ്പവും ഒരു 
അപ്പീൽ നൽകാവുന്നതാണ്. 

(2) (1) -ാം ഉപവകുപ്പ് പ്രകാരം പാസാക്കിയ ഒരു തിട്ടപ്പെടുത്തൽ ഉത്തരവിനെതിരെ, 
ഈ ആവശ്യത്തിന് നിർണ്ണയിച്ചിട്ടുള്ള കാലയളവിനുള്ളിൽ തിട്ടപ്പെടുത്തൽ ചെയ്ത 
തുകയുടെമൂന്നിലൊന്നിനു തുല്യമായ ഒരു തുക കെട്ടിവയ്ക്കാത്തപക്ഷം യാതൊരു 
അപ്പീലും സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. 

- (3) (1) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അപ്പീലധികാരസ്ഥാനം മുപ്പത് 
ദിവസത്തിനുള്ളിൽ കക്ഷികളെ കേട്ടതിനുശേഷം അപ്പീൽ തീർപ്പാക്കേണ്ടതാണ്. 

- ( 4) ( 3) -ാം ഉപവകുപ്പിൻകീഴിൽ പാസ്സാക്കിയ അപ്പീലധികാരസ്ഥാനത്തിന്റെ 
ഉത്തരവുകൾ അന്തിമമായിരിക്കുന്നതാണ്. 


11 


19 . 47 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന അക്റ്റിലെ 47 -ാം വകുപ്പിൽ, ( ബി ) 
ഖണ്ഡത്തിനുശേഷം, താഴെപ്പറയുന്ന ക്ലിപ്ത നിബന്ധന കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 


“എന്നാൽ ഈ വകുപ്പിലുള്ള യാതൊന്നുംതന്നെ യാതൊരാളെയും അധികാര 
സ്ഥാനത്തിന്റെ ഏതെങ്കിലും അഴുക്കുചാലിലേക്ക്, റഗുലേഷനുകളാൽ വ്യവസ്ഥ 
ചെയ്യപ്പെടുന്ന രീതിയിലും അങ്ങനെയുള്ള നിബന്ധനകൾക്കും വിധേയമായിട്ടല്ലാതെ 
ഏതെങ്കിലും വ്യാവസായിക വളപ്പിൽ നിന്നുള്ള ഏതെങ്കിലും വ്യാവസായിക മലിന 
വസ്തുക്കളെ നേരിട്ടോ അല്ലാതെയോ ഒഴുക്കിവിടുന്നതിന് അർഹനാക്കുന്നതല്ല. 
-- 20. 47എ യും 47ബി യും എന്ന പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർക്കൽ. പ്രധാന 
ആക്റ്റിലെ 47 -ാം വകുപ്പിനുശേഷം, താഴെപ്പറയുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 

“47 എ . ഓവു കൾ ഇല്ലാതെ പുതിയ കെട്ടിട പരി സ ര ങ്ങൾ നിർമ്മിക്കാൻ 
പാടില്ലെന്ന്. (1) 50 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ അധികാരസ്ഥാനത്തിന്റെ അഴുക്കുചാലുകൾ 
ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ, റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന പ്രകാരമുള്ള 
അങ്ങ നെ യുള്ള വലിപ്പത്തിലും, വസ്തു ക്ക ളാലും, ഇന ത്തിലും അങ്ങനെയുള്ള 
നിരപ്പിലും അങ്ങനെയുള്ള താഴ്ചയോടും കൂടിയതുമായ ഒരു ഓവ് നിർമ്മിക്കാത്തപക്ഷം, 
ഏതെങ്കിലും കെട്ടിടമോ അല്ലെങ്കിൽ മറ്റു എടുപ്പുകളോ നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ 
പുനർനിർമ്മിക്കുന്നതോ നിയമാനുസൃതമായിരിക്കുന്നതല്ല . 

| ( 2) അത്തരത്തിൽ നിർമ്മിച്ച ഓവ്. റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന 
അങ്ങനെയുള്ള രീതിയിലും അങ്ങനെയുള്ള നിബന്ധനകൾക്കും ഉപാധികൾക്കും വിധേ 
യമായും അങ്ങനെയുള്ള ഫീസും അടച്ച് അധികാര സ്ഥാനത്തിന്റെ അഴുക്കുചാലുമായി 
ബന്ധിപ്പിക്കേണ്ടതാണ്. 

47- ബി അഴുക്കുചാലു മായി ബന്ധപ്പെട്ട പണികൾ ലൈസൻസുള്ള പ്ലംബർ 
വിശേഷ നിർദ്ദേശപ്രകാരവും മറ്റും ചെയ്യേണ്ടതാണെന്ന് അധികാരസ്ഥാനത്തിന്റെ 

ലൈസൻസുള്ള ഒരു പ്ലംബറോ അല്ലെങ്കിൽ അത് യഥാവിധി അധികാരപ്പെടുത്തിയ 
ഒരാളോ അല്ലാതെയുള്ള യാതൊരാളും, അധികാരസ്ഥാനത്തിന്റെ അഴുക്കുചാലുമായി 
ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഗാർഹികമോ അല്ലെങ്കിൽ ഗാർഹികേതരമോ ആയ 
ഏതെങ്കിലും പണികൾ ചെയ്യാൻ പാടില്ലാത്തതും അങ്ങനെയുള്ള ഏതെങ്കിലും 
പണികൾ ചെയ്യു ന്ന തിന് അങ്ങ നെ യുള്ള ഒരാ ളെ യ ല്ലാതെ യാതൊരാളേയും 
അനുവദിക്കാൻ പാടില്ലാത്തതുമാണ്. 

( 2 ) ഏതെങ്കിലും അങ്ങനെയുള്ള പണി ചെയ്യുന്നതിന് ലൈസൻസുള്ള ഒരു 
പ്ലംബറെ നിയോഗിക്കുന്ന ഏതൊരാളും, റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന 
അങ്ങനെയുള്ള രീതിയിൽ ചെയ്തതോചെയ്യാൻ പോകുന്നതോ ആയ അങ്ങനെയുള്ള 
പണികളുടെ വിശദാംശങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നൽകേണ്ടതാണ്. 

(3 ) ലൈസൻസുള്ള ഒരു പ്ലംബറും അങ്ങനെയുള്ള പണികളുടെ നടപ്പാക്കലു 
മായി ബന്ധപ്പെട്ട് റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ 
അധികാരസ്ഥാനം വിനിർദ്ദേശിക്കുന്ന വിശേഷ നിർദ്ദേശങ്ങളോ നിലവാരങ്ങളോ 
ലംഘിക്കാനോ ഗുണനിലവാരം കുറഞ്ഞ പദാർത്ഥങ്ങൾ, ഉപകരണങ്ങൾ അല്ലെങ്കിൽ 
ഫിറ്റിംഗുകൾ ഉപയോഗിച്ച് അങ്ങനെയുള്ള പണി ചെയ്യുവാൻ പാടുള്ളതല്ല . 

( 4 ) ( 1) - 0 ( 2 ) - ( 3 ) - ഉപ വകുപ്പുകൾ ലംഘിച്ചു കൊണ്ട്ഏതെങ്കിലും 
അ ങ്ങ നെ യുള്ള പണി ചെയ്യു ന്നിടത്ത് അ ങ്ങ നെ യുള്ള കണ ക് ഷ നു കൾ 
നിരസിക്കേണ്ടതോ അല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെടേണ്ടതോ ആണ്. 


12 


- ( 5 ) അധികാര സ്ഥാനം കാലാകാലങ്ങളിൽ അങ്ങനെയുള്ള ഓരോ തരം 
പണിക്കും ലൈസൻസുള്ള പ്ലംബർമാർക്ക് കൊടുക്കേണ്ടതായ കൂലി റഗുലേഷനുകളാൽ 
നിശ്ചയിക്കേണ്ടതാണ്. 


( 6 ) ലൈസൻസുള്ള യാതൊരു പ്ലംബറും ( 5 ) –ം ഉപ വകുപ്പ് പ്രകാരം 
അധികാരസ്ഥാനം നിശ്ചയിച്ചിരിക്കുന്ന നിരക്കിനേക്കാൾ കൂടിയ കൂലി ആവശ്യപ്പെടാനോ 
കൈപ്പറ്റാനോ പാടുള്ളതല്ല . 

(7 ) ഈ വകുപ്പിലേയോ അല്ലെങ്കിൽ റെഗുലേഷനുകളിലേയോ വ്യവസ്ഥകൾ 
ലംഘിച്ചുകൊണ്ട്ഏതെങ്കിലും ലൈസൻസുള്ള പ്ലംബർ ഏതെങ്കിലും അങ്ങനെയുള്ള 
പണി ചെയ്യുകയാണെങ്കിൽ, അയാൾക്കെതിരെ ഏതെങ്കിലും ക്രിമിനൽ നടപടികൾ 
എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നു ഗണിക്കാതെ അയാളുടെ ലൈസൻസ് സസ്പെൻഡ് 
ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ റദ്ദാക്കപ്പെടുകയോ ചെയ്യേണ്ടതാണ്. 

21. 49 എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. പ്രധാന ആക്റ്റിലെ 49 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“49 എ അധികാരസ്ഥാനത്തിന്റെ അഴുക്കുചാലിലേക്ക് ചില പദാർത്ഥങ്ങൾ 
കടത്തിവിടാൻ പാടില്ലെന്ന്. -യാതൊരാളും അധികാരസ്ഥാനത്തിന്റെ ഏതെങ്കിലും 
അഴുക്കുചാലിലേക്കോ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിന്റെ അഴുക്കു ചാലു മായി 
ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഓവിലേക്കോ അഴുക്കുചാലിലേക്കോ, 

( എ ) അഴുക്കുചാലിനെ നശിപ്പിക്കാൻ ഇടയുള്ളതോ അല്ലെങ്കിൽ അതിനുള്ളിലെ 
സാധനങ്ങളുടെ നിർബാധമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ ഇടയുള്ളതോ അല്ലെങ്കിൽ 
അതിനുള്ളിലെ സാധനങ്ങളുടെ സംസ്ക രിക്ക ലിനേയും നിർമ്മാർജ്ജനത്തേയും 
ദോഷകരമായി ബാധിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും പദാർത്ഥങ്ങളോ; അല്ലെങ്കിൽ 


- ( ബി ) അഴുക്കുചാലിന്റെ നിർമ്മാണത്തിന് നാശമുണ്ടാക്കാൻ കാരണമാകുന്നതോ 
അല്ലെങ്കിൽ ശല്യമാകുന്നതോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്നതോ ആയ, 
റഗുലേഷനുകളാൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ള, ഏതെങ്കിലും രാസമാലിന്യങ്ങളോ 
അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ നീരാവിയോ അല്ലെങ്കിൽ ഹാനികരമായ ദ്രാവകങ്ങളോ; 

( സി ) ഏതെങ്കിലും അപകടകാരിയായ പെട്രോളിയമോ; 

( ഡി ) റെഗുലേഷനുകളാൽ അവയുടെ ഒഴുക്കൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള, 
ഏതെങ്കിലും മറ്റു ദ്രാവകങ്ങളോഅല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങളോ, 
തള്ളാനോ, ഊറ്റിക്കളയാനോ അല്ലെങ്കിൽ മാറ്റിവിടാനോ പാടുള്ളതല്ല . 
വിശദീകരണം. ഈ വകുപ്പിൽ, “അപകടകാരിയായ പെട്രോളിയം ” എന്ന പദപ്രയോഗ 

ത്തിന് 1934 - ലെ പെട്രോളിയം ആക്റ്റിലെ (1934 - ലെ 30 -ാം കേന്ദ്ര 

ആക്റ്റ്) അതേ അർത്ഥം ഉണ്ടായിരിക്കുന്നതാണ്. 
22. 50 എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്ടിലെ 50 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“50എ ചില പ്രവർത്തികളുടെ നിരോധനം: -യാതൊരാളും, -- 


13 


( എ ) അധികാരസ്ഥാനത്തിന്റെ ഉത്തരവുകളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ 
പ്രകാരം ഏതെങ്കിലും അഴുക്കുചാൽ നിർമ്മാണത്തിനായുള്ള പാതയുടെ സ്ഥാപിക്കലി 
നായി പ്രവർത്തിക്കുന്ന ഏതൊരാളെയും മനഃപൂർവ്വം തടസപ്പെടുത്തുകയോ അഥവാ 
അങ്ങനെയുള്ള പാതയുടെ സ്ഥാപിക്കലിനായി ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും 
തൂണോ പോസ്റ്റോ അല്ലെങ്കിൽ കുറ്റിയോ നാട്ടാനോ അല്ലെങ്കിൽ നീക്കം ചെയ്യാനോ 
അല്ലെങ്കിൽ പ്രസ്തുത ആവശ്യത്തിനുവേണ്ടി ചെയ്തിട്ടുള്ള ഏതെങ്കിലും പണികളെ 
വിരൂപമാക്കാനോ, നശിപ്പിക്കാനോ പാടുള്ളതല്ല ; അല്ലെങ്കിൽ 

( ബി ) അധികാരസ്ഥാനത്തിന്റെ ഏതെങ്കിലും അഴുക്കുചാലിലെ ഏതെങ്കിലും 
പൂട്ടോ, കോക്കോ, വാൽവോ, കുഴലോ അല്ലെങ്കിൽ മറ്റ് ഉപകരണങ്ങളോ മനഃപൂർവ്വമോ 
അല്ലെങ്കിൽ ഉദാസീനത കാരണമായോ പൊട്ടിക്കാനോ, കേടു വരുത്താനോ, തിരിച്ചു 
വയ്ക്കാനോ, തുറക്കാനോ, അടയ്ക്കാനോ, നിർത്താനോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ 
ഇടപെടാനോ പാടുള്ളതല്ല ; അല്ലെങ്കിൽ 

( സി ) അധികാരസ്ഥാനത്തിന്റെ ഏതെങ്കിലും അഴുക്കുചാലിൽ നിന്നുള്ള ഓവു 
വെള്ളത്തിന്റെ ഒഴുക്ക് നിയമ വിരുദ്ധമായി തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ 
യുള്ള ഓവുവെള്ളം ഒഴുക്കിക്കളയുകയോ, വലിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഗതിതിരിച്ചു 
വിടുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല ; അല്ലെങ്കിൽ 

- ( ഡി ) ഈ അദ്ധ്യായത്തിനു കീഴിലുള്ളതന്റെ ചുമതലകൾ നിർവ്വഹിക്കുന്നതിൽ 
അധികാരസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാര 
നേയോ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും അഴുക്കുചാൽ നിർമ്മാണവുമായി 
ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവേശനമോ, മേലന്വേഷണമോ, പരിശോധനയോ അല്ലെങ്കിൽ 
അന്വേഷണമോ നടത്തുന്നതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ നിരസിക്കാനോ 
പാടുള്ളതല്ല. 

23. 52എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. -- പ്രധാന ആക്ടിലെ 52 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “ 52എ ഈ അദ്ധ്യായത്തിലെ വ്യവസ്ഥകളുടെ ലംഘനത്തിന്മേലുള്ള ശിക്ഷ . ഈ 
അദ്ധ്യായത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാളെയും ആദ്യ 
കുറ്റസ്ഥാപനത്തിന്മേൽ പതിനായിരം രൂപവരെയാകാവുന്ന പിഴയോ രണ്ടാമത്തെയും 
പിന്നീടുള്ള കുറ്റസ്ഥാപനങ്ങൾക്കുമേൽ ഇരുപതിനായിരം രൂപവരെയാകാവുന്ന പിഴയോ 
അല്ലെങ്കിൽ ആറ് മാസക്കാലയളവു വരെയാകാവുന്ന തടവോ അല്ലെങ്കിൽ അവ രണ്ടും 
കൂടിയോ നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 

24. 60 -ാം വകുപ്പിന്റെ ഭേദ ഗതി. പ്രധാന ആക്ടിലെ 60 -ാം വകു പ്പിൽ 
“ആയിരം രൂപ ”, “ ഇരുപത്തിയഞ്ച് രൂപ ” എന്നീ വാക്കുകൾക്കു പകരം “മൂവായിരം 
രൂപ്”, “ നൂറു രൂപ ” എന്നീ വാക്കുകൾ യഥാക്രമം ചേർക്കേണ്ടതാണ്. 

25. 61എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. പ്രധാന ആക്റ്റിൽ 60 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“61 എ കുറ്റങ്ങൾ നട പടിക്കെടുക്കൽ. അധികാര സ്ഥാനമോ അല്ലെങ്കിൽ 
ജല വി ത ര ണ ത്തിന്റെ യോ , അഴുക്കു ചാൽ നിർമ്മാണ ത്തിന്റേയോ ചുമ ത ല യുള്ള 
അധികാരസ്ഥാനത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പദവിയിൽ കുറയാത്ത ഒരു 


14 


ഉദ്യോഗസ്ഥനോഅല്ലെങ്കിൽ ഈ ആവശ്യങ്ങൾക്കായി അധികാരസ്ഥാനം അധികാരപ്പെ 
ടുത്തിയിട്ടുള്ളമറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോനൽകുന്ന ലിഖിതമായ പരാതിയിൻമേല 
ല്ലാതെ യാതൊരു കോടതിയും ഈ ആക്ട് പ്രകാരമുള്ള ശിക്ഷാർഹമായ ഒരു കുറ്റവും 
നടപടിക്കെടുക്കാൻ പാടുള്ളതല്ല. ” 

26. 64 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 64 -ാം വകുപ്പ് (2 ) -ാം 
ഉപവകുപ്പ് ( ജി ) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 

“( ജിജി) 46ഇ വകുപ്പ് (1) -ാം ഉപവകുപ്പിൻ കീഴിൽ സൂഫണ്ടിംഗ് എഞ്ചിനീയർക്ക് 
സമർപ്പിക്കേണ്ടതായ ഒരു അപ്പീലിന്റെ ഫാറവും, രീതിയും കൂടാതെ അങ്ങനെയുള്ള 
അപ്പീലിനുള്ള ഫീസും. 


- 27 . 65 -ാം വകു പ്പിന്റെ ഭേദ ഗതി. - പധാ ന ആക്റ്റിലെ 65 -ാം വകു പ്പ് 
( 2) -ാം ഉപവകുപ്പിൽ - 


| ( i) ( ജി ) ഖണ് ഡ ത്തി നു ശേഷം താഴെപറയുന്ന ഖണ് ഡം കൂട്ടിച്ചേർ 
ക്കേണ്ടതാണ്, അതായത്: 

- “ ( ജിഎ ) പായ്ക്ക് ചെയ്ത ജലം, മിനറൽ വാട്ടർ മുതലായവയുടേയും 
ജലവിതരണവും അഴുക്കുചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടേയും 
സാമഗ്രികളുടേയും ഉൽപാദനവും, വിപണനവും, വിൽപ്പനയും അധികാരസ്ഥാനം 
നടത്തേണ്ടതായ രീതിയും . 


( ii ) (എച്ച്) ഖണ്ഡത്തിനുശേഷം, താഴെപ്പറയുന്ന ഖണ്ഡങ്ങൾ കൂട്ടിച്ചേർ 
ക്കേണ്ടതാണ്, അതായത്: 


“ (എച്ച്എ ) ബഹു നില കെട്ടിട ങ്ങ ൾക്കും ഫ് ളാറ്റ് രീതി യിലുള്ള 
കെട്ടിടങ്ങൾക്കും ഏതെല്ലാം നിബന്ധനകൾക്കും ഉപാധികൾക്കും വിധേയമായിട്ടാണ് 
ജലവിതരണം നടത്തേണ്ടതെന്നും; 

( എച്ച് ബി ) ഏതു രീതി യിൽ എല്ലാ വാട്ടർ കണക് ഷ ക ളു ടേയും 
സം ര ക്ഷ ണ വും മാറ്റം വരു ത്തിലും അല്ലെങ്കിൽ കേടു പാ ടു കൾ തീർക്ക ലും 
നടത്തണമെന്നും; 

(iii) ( ഐ ) ഖണ്ഡ ത്തി നു ശേഷം താഴെപറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർ 
ക്കേണ്ടതാണ്, അതായത്: 


- “( ഐ എ ) ലെ സൻസുള്ള പ് ളംബർമാർ ചെയ്തതോ അല്ലെ ങ്കിൽ 
ചെയ്യേണ്ടതോ ആയ പണികളുടെ വിശദാംശങ്ങൾ അധികാരസ്ഥാനത്തിന് സമർപ്പി 
ക്കേണ്ടതായ രീതിയും വാട്ടർ കണക്ഷനും അഴുക്കുചാൽ കണക്ഷനുമായി ബന്ധപ്പെട്ട 
ഓരോ തരം പണിക്കും ലൈസൻസുള്ള പ്ലംബർമാർക്ക് നൽകേണ്ടതായ കൂലികളും 


15 


| (iv ) ( ജെ ) ഖണ് ഡ ത്തി നു ശേഷം, താഴെ പ്പറയുന്ന ഖണ്ഡങ്ങൾ 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


“ ( ജെ എ ) ഉപഭോക്താവിനാലുള്ള ജലത്തിന്റെ അനധികൃത ഉപയോഗം, 
മോഷണം എന്നീ കാര്യങ്ങളിൽ താൽക്കാലികമായി തിട്ടപ്പെടുത്തൽ ഉത്തരവ് നൽകേണ്ട 
രീതിയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജലത്തിന്റെ ചാർജ്ജ് താൽക്കാലികമായി 
തിട്ടപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശ രേഖകളും ; 

( ജെ ബി ) അധികാര സ്ഥാനത്തിന്റെ അഴുക്കുചാലു മായി ഏതെങ്കിലും 
അഴുക്കുചാൽ കണക്റ്റ് ചെയ്യുന്നതിന്, ചെയ്തതോചെയ്യേണ്ടതോ ആയ പണികളുടെ 
വിശദാംശങ്ങൾ അധികാരസ്ഥാനത്തിന് സമർപ്പിക്കേണ്ട രീതിയും ; 

( ജെ സി ) അഴുക്കുചാലിലേക്ക് ഒഴുക്കിക്കളയൽ നിരോധിക്കേണ്ടതായ , വകുപ്പ് 
49 എ യിൽ വിനിർദ്ദേശിച്ചിരിക്കുന്നവ ഒഴികെ, ദ്രാവകങ്ങളും മറ്റു പദാർത്ഥങ്ങളും . 


ആർ. എൽ. ഭാട്ടിയ , 

- ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


- എസ്. കുമാരി സുധ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


